Reg . No. KL/TV (N )/ 12 


Government ol Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII] Trivandrum , Monday, 


31st May 1982 

[No. 394 
10th Jyaistha 1904 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport- B ) Department 

NOTIFICATION 


No. 3864/ TB2/82/ TF & P. 

Dated , Trivandrum , 24th May 1982. 
S. R. O. No. 681/ 82. - Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India, the President has in 
Notification No. 2/4/63 Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961, (21 of 1962), in relation to 
the acquisition of land for the purpose of the Union , in the State 
of Kerala ; 

And, whereas, it appears to the Government of Kerala that the land 
specified in the Schedule below is needed or is likely to be needed for a 
public purpose, to wit for the construction of Post Office building 
at Coyalmannam ; 

Now , therefore, notice to that effect is hereby given to all whom it may 
concern in accordance with the provisions of subsection (1 ) of section 3 of 
the said Act. 

33/1726 / B . 


2 


SCHEDULE 

District - Palghat. 
Taluk - Alathur. 

Village - 56 Coyalmannam . 
Amsom and Desom - Coyalmannam . 

( The extent given is approximate) 
Survey No. - 73/1A . 
Description . - Garden . 
Extent.-- 0.1012 Hectare 

Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/ 4 /63IJudl. II dated 
31-5-1963 entrusted t! e Government of Kerala with their consent the powers 
to acquire land for the use ofthe Central Government in the State, and it 
appears to the State Government that the lands mentioned in the schedule 
above is needed for a public purpose , viz ., for the construction of a Post 
Office Building at Coyalmannam . 

This notification is intended for the above purpose. 

എസ്. ആർ. ഓ. നമ്പർ 681/ 82. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം(1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
ഇൻഡ്യൻ രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപന ( പകാരം കേരള സംസ്ഥാനത്ത്, യുണിയൻ 
ആവശ്യങ്ങൾക്കായി ഭൂമി വിയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 ലെ 
കേരള സ്ഥലമെടുപ്പു ആക്റ് (1962- ലെ 21) അനുസരിച്ച് കേന്ദ 
സർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി 
ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തി 
നായി അതായത് കുഴൽമന്ദത്ത് പോസ്ററാഫീസ് കെട്ടിടം നിർമ്മിക്കുവാൻ 
ആവശ്യമുണ്ടെന്നാ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിന 
ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, ( പസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (1 ) -ാം 
ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാപേർക്കും 
അതിനുള്ള നോട്ടീസ് ഇതിനാൽ നൽകുന്നു . 

പട്ടിക 

ജില്ല പാലക്കാട്, 
താലൂക്ക്- ആലത്തൂർ. 

വല്ലേജ_56 കുഴൽമന്ദം, 
അംശവും ദേശവും - കുഴൽമന്ദം 
(ഏകദേശവിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സവേ നമ്പർ-73 /1 എ . 
വിവരണം - പുരയിടം . 
വിസ്തീർണ്ണം-0.1012 ഹെക്ടർ . 


താഴെ 


3 


വിശദീകരണക്കുറിപ്പ് 
( ഇത 

വിജ്ഞാപനത്തിൻറ ഭാഗമല്ല . എന്നാൽ പൊതു ഉ 8 ° ദേശം 
വെളിപ്പെടുത്തുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963- ലെ ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം സംസ്ഥാനത്ത് കേന്ദ സർക്കാരിന്റെ നവശ്യത്തി 
ലേക്ക സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കരള 
സർക്കാരിന്റെ സമ്മതത്തോടുകൂടി അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതു . മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലം ഒരു പൊതു ആവശ്യത്തിനു അതായത് 
കുഴൽമന്ദത്ത് ഒരു പോസ്ററാഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനു ആവശ്യ 
മാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 


Reg . No. KL /TV (N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


31st May 1982 
Vol. XXVII ] Trivandrum , Monday, 

[No. 395 
10th Jyaistha 1904 (Saka ) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport- B ) Department 

DECLARATION 


No. 1523 TB2/82/TF & P . 

Dated , Trivandrum , 24th May, 1982. 
S.R.O.No.682/82.- Whereas in exercise of the powers conferred by 
clausc (1 ) of Article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63/Jud !. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to 
acquisition of land for the purpose of the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 24630 / TB2/80 / W & T 
dated the 28th October 1980 , in respect of the land specified in 
the schedule below has been published as S. R. O. No. 1077/80 in the 
Kerala Gazette Extraordinary No. 907 dated the 13th November, 1980 ; 

And whereas, the Government of Kerala are satisfied after considering 
the report made by the Collector under subsection (2 ) of section 5 of the 
Kerala Land Acquisition Act, 1961 (21 of 1962), that the land specified in 
the schedule below has to be acauired for a public purpose ; 


33/1727/ B . 


Now , therefore, the Government of Kerala hereby declare under 
section 6 ofthe said Act that the land specified in the schedule below and 
measuring 0.4856 Hectare be the same a little more or less, is needed for a 
public purpose, to wit for the construction of Quarters for Posts and 
Telegraphs Department and under section 7 of the Act direct the 
Special Tahsildar for Land Acquisition (General), Palghat to take order for 
the acquisition of the land. 

A plan of the land is kept in the office of the Special Tahsildar 
for Land Acquisition (General), Palghat and may be inspected at any time 
during office hours. 


SCHEDULE 


District- Palghat. 
Village- Palghat-II. 


Taluk - Palghat. 
Amsom - Puthur. 


( The extent given is approximate ) 


Ward Block 


Survey No. 


Description 


Extent in 
Hectare 


II/19 


787/2 


O.D. 


0.4856 


Explanatory Note 
( This is not part of the notification , but is intended to bring out 
the general purport). 

President of India has in Notification No. 2 /4 /63/Judl. II dated 31-5-1963 
entrusted the Government of Kerala with their consent the powers to 
acquire lands for the use of Central Government in the State of Kerala and 
it appears to the State Government that the lands mentioned in the 
schedule above is needed for a public purpose viz. for the construction of 
Post and Telegraph Departmental Quarters at Palghat. 

This declaration is intended for the above purpose . 


ng muu var . 6. MMJ8 682/82.- dj3 commreism 

258-5 . Com 
SlºCADB. (1)-0 . umºww.Djel. Mog/ $ mowld0601300 1101cwled" , 
mond ºlsun 31-5-1963-6e1 2/4/63/ajnu iau gros II gm mmil 722° roonJM 
Lolo00o , കരള M.MULOOM 0 ) യൂണിയൻ ആവശ്യത്തിനായി ഭൂമി 

ule " asjaszmm momumºwley , 1961-6e Coros mºdelos 34 ° 
modºs" (1962-6e 21) mymole /123 cm3 mudounlod womeld . 

കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്ന 
mimoejo ; 


3 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക°ററ” (1962- ലെ 21) 3 -ാം വകുപ്പ 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി സം ബന്ധി 
ച്ചുളള 28-10-1980 - ലെ 24630/ററി.ബി.2/ 80/ ഡബ്ല ആൻറ് ററി എന്ന നമ്പർ 
വിജ്ഞാപനം 13-11-1980 - ലെ 907 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽ 
എസ്. ആർ, ഓ , നമ്പർ 1077 / 80 ആയി പ്രസിദധീകരിച്ചിട്ടുളളതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ്” ആക°s (1962- ലെ 21) 5 -ാം വകുപ്പ് 
(2)-ാം ഉപവകുപ്പു പ്രകാരമുളള കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചശേഷം 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് വിലയ്ക്കെ 
ടുക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, കേരള സർക്കാർ പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു 
(പകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.4856 ഹെക്ററർ വിസ്തീർണ്ണ 
ത്തിൽ അൽപ്പം കൂടുതലോ കുറവോവരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന്, അതായത് കമ്പി-തപാൽ വകുപ്പ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ആക്ററ് 7 -ാം 
വകുപ്പു പ്രകാരം ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവു വാങ്ങാൻ, 
പാലക്കാട് സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽദാരോട് ( ജനറൽ) നിർദ° ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

(പസ്തുത സ്ഥലത്തിൻറ ഒരു പാൻ പാലക്കാട് സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാരുടെ (ജനറൽ) ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും 
ആഫീസ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതു 
മാകുന്നു . 


പട്ടിക 


ജില്ല- പാലക്കാട്, 
വില്ലേജ പാലക്കാട് 11. 


താലൂക്ക്- പാലക്കാട് , 

അംശം - പുത്തൂർ, 


( സുമാർ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 


വാർഡ് ബ്ലോക്ക് 


സർവ്വേ നമ്പർ 


വിവരണം 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


11/19 


787/2 


ക , ഡി . 


0,4856 


വിശദീകരണക്കുറിപ്പ 


( ഇതു വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറെ ഉപയോഗത്തിനായി 


4 


ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവരുടെ 
സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയും മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് പാലക്കാട് കമ്പി തപാൽ 
വകുപ്പ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിനു ആവശ്യമാണെന്ന് സംസ്ഥാന 
സർക്കാരിനു തോന്നുകയും ചെയ്യുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ പ്രഖ്യാപനം. 


By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT TH !S COVERNMENT PRESS, 

TRIVANDRUM , 1982. 


Reg . No. KL / TV (N )/12 


Government of Kerala 

1982 


Orge 


KERALA GAZETTE 


EXTRAORDINARY 
FUBLISHED BY AUTHORITY 


31st May 1982 


Vol. XXVII] Trivandrum , Monday , 


(No. 398 


10th Jyaistha 1904 (Saka ) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport B ) Department 

NOTIFICATION 


No. 6234/TB2 /82 /TF & P. 

Dated , Trivandrum , 24th May 1982. 
S. R. O. No. 685/82. - Whereas in exercise of the powers conferred by 
clause (1) of article 258 of the Constitution of India , the President has 
in Notification No. 2 /4 /63 /Judl. II dated 31-5-1963 entrusted the Govern 
ment of Kerala with their consent , the functions of the CentralGovernment 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to 
the Acquisition of lands for the purpose of the Union in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for 
a public purpose, to wit for the construction of Ernakulam - Alleppey Broad 
Gauge Railway line ; 

Now , therefore , notice to that effect is hereby given to all whom 
may concern , in accordance with the provisions of subsection ( 1) of 
section 3 of the said Act. 

Under subsection (4 ) section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 
of the Act shall not apply to this case . 

33/ 1730/ V . 


2 


SCHEDULE 


District - Alleppey. 


Taluk - Shertallai. 


Village- Aroor. 
( The extent given is approximate ) 

Description 


Survey No 


Extent in 
Ares Square Metre 
41 00 


430 


Wet & Dry 


Explanatory Note 


( This is not part of the Notification but is intended to bring out the 
general purport). 

President of India has in Notification No. 2/4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of CentralGovernment in the State, and it 
appears to the State Government that the land mentioned in the schedule 
above are needed for a public purpose viz . for the construction of Ernakulam 
Alleppey Broad Gauge Railway line. 

This Notification is inteaded for the above purpose . 
എസ്.ആർ.ഒ, നമ്പർ 685/82.-- ഇൻഡ്യൻ ഭരണഘടന 258 -ാം 

അനുഛേദം 
(1 ) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, രാഷ്ടപതി 
1963 മേയ് മാസം 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജഞാപന പ്രകാരം കേരള സംസ്ഥാനത്തു യൂണിയന്റെ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെ 
ടുപ്പ്ആക്ററ് (1962- ലെ 21). ( പകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമത 

കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരി 
ക്കുന്നതിനാലും; 

പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന 
അതായത എറണാകുളം-ആലപ്പുഴ ( ബാഡ്ഗേജ് റയിൽപ്പാത നിർമ്മിക്കു 
ന്നതിന 

ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
കരള 
സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, അതു സംബന്ധിച്ച നോട്ടീസ്, അതുമായി 
ബന്ധപ്പെട്ട എല്ലാപേർക്കും, ( പ സ്തുത ആക്ററ്, 3 -ാം വകുപ്പ് (I) -ം ഉപ 
വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകുന്നു . 

(പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗ 
തിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം 
വകുപ്പിലെ വ്യവസ്ഥകൾ ഈ സംഗതിവിൽ 

ബാധകമാകുന്നതല്ലെന്ന് 
സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 


ലകൾ 


താഴെ 


3 


പട്ടിക 
ജില്ല -ആലപ്പുഴ, 

താലൂക്ക് ചേർത്തല. 
വില്ലേജ്_അരൂർ. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

ആർ ച . മീററർ 
43ാ 

നിലവും പുരയിടവും 41 00 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിൻറെ പൊതു ഉദ്ദേശം 
വ്യക്തമാക്കുന്നതിനുദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 1963 മേയ്മാസം 31-3. തീയതിയിലെ 2/4/63 
ജുഡീഷ്യൽ IIഎന്ന നമ്പർ വിജ്ഞാപന പ്രകാരം കേന്ദ്രസർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഈ സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം 
കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭമേൽപ്പിച്ചിരിക്കുകയും 
മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത് 
എറണാകുളം- ആലപ്പുഴ ( ബാഡ്ഗേജ് റയിൽപ്പാത പണിയുന്നതിന് ആവശ്യ 
മുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് തോന്നുകയും ചെയ്യുന്നു . 

( പസ്തുത ആവശ്യം നിറവേററുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം, 


Dy order of the Governor, 

P , SANKARAN NAIR, 
Additional Secretary . 


----- 


- -- ക 


PRINTED AND I UBLISHED BY THE S. G. P. AI THE GOVERNMENT PRESS, 

licitA sII ( ! Ni , 1982. 


Reg . No. KL /TV ( N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII] Trivandrum , Monday , 


31st May 1982 

- [No . 393 
10th Jyaistha 1904 ( Saka ) 


NOTIFICATION 
UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDARIES Act, 1961 
LAI, 1625/77 . 

2nd May 1982 . 
Whereas the Government have directed the survey of lands comprisep 
in survey numbers noted below , it is hereby notified under subsection ( 1) 
of section 6 of the Kerala Survey and Boundaries Act, 1961, that survey 
operation will be started in the village soon and the survey numbers 
of the village noted below will be demarcated and surveyed ; and 
that every person claiming to be interested in the registered lands situated 
within or adjoining the undermentioned lands is hereby invited to attend 
immediately either in person or by agent on the surveyor employed in the 
locality and also from time to time when called upon for the purpose of 
pointing out the boundaries and supplying information in connection 
therewith . 

Under subsection (2 ) of section 6 of the said Act, this notification shall 
be held to be a valid notice , to every person having any interest in the 
said lands. 

Under subsection (3 ) of section 6 of the above said Act, all the 
registered holders are hereby required 
(a ) to clear within 15 days by cutting down or removing any trees, 

jungle, fences, standing crops or other material obstructions, 
the boundaries or other lines, the clearance of which may be 

necessary for the purposes of survey ; and 
33/1710 /821J 


2 


(b ) to provide labour at such time and for such periods as may from 

time to time be required by furnishing flag holders and chain 

men ; and 
(c ) to prcvide suitable survey marks and otherwise to give such 

assistance in the survey asmay be demanded under the said 

Act or the rules made thereunder. 
If any person fails to comply with these requisitions under clauses ( a ) 
to (c) mentioned above, the work will be got done by employing hired 
labour and the cost thereof will be recovered from the defaulters as provided 
in the Act and Rules made thcreunder . 


DETAILS OF LANDS 

Taluk - Kunnathur. 
Village - Pallickal. 
Survey Nos:-714 , 734. 720 , 717, 716 , 718 , 705 , 704 , 652 , 651, 648 , 645 , 646 , 

636 , 633 , 638 , 632, 650 . 
Village - Sooranad North . 
Survey Nos. - 126 , 128 . 


Adoor. 


(Sd .) 
Special Tahsildar , 
LA . KIP. No. II. 


PRINSED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESE, 

TRIVANDRUM , 1982. 


a . Hം . ELIVN /12 


Government of Kerala 


1 192 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


31st May 1982 
Vol. XXVII ] Trivandrum ,Monday , 

( No. 396 
10th Jyaistha 1904 (Saka) 


കേരള സർക്കാർ 
ഗതാഗതവും മത്സ്യബന്ധനവും തുറമുഖങ്ങളും ( ബി ) വകുപ്പ് 

( പ്രഖ്യാപനം 
നമ്പർ 5269 റാണി ബി 2 /82/ ററി . എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1982 മേയ് 24. 
എസ". ആർ. ഓ . നമ്പർ 683/ 82. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അനു 
ച്ചേദം (1 ) Oം ഖണ്ഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
രാഷ്ടപതി 31-5-1963 - ല് 214 63 /ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാ 
പനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വില 

ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ ആക്ററ് 
(1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകം കേരള സർക്കാ 
രിനെ അവരുടെസമ്മതത്തോടുകൂടി മേല്പിച്ചിരിക്കുന്നതിനാലും 

1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962- ലെ 21 ) 3 -ാം വകുപ്പ 
(1 ) -ാം ഉപവകുപ്പു പ്രകാരം 

പട്ടികയിൽ പറഞ്ഞിട്ടുളള 

ഭൂമിയെ 
സംബന്ധിച്ച് 1981 മേയ് 27 -ാം തീയതിയിലെ സി . 8885/79 എന്ന നമ്പർ 
വിജ്ഞാപനം 1981 ജൂൺ7 -ാം തീയതിയിലെ (മലയാള മനോരമ 1981 ജൂൺ 
11 -ാം തീയതിയിലെ മാതൃഭൂമി എന്നീ ദിനപ്പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചി 
ട്ടുള്ളതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക°s ” (1962- ലെ 21) 5 -ാം വകുപ്പ 
(2 ) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടർ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചതിനു 
ശേഷം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി 
വിലക്കെടുക്കേണ്ടതാണെന്ന് കേരള സർക്കാരിനു ബോദ്ധ്യംവന്നിരിക്കുന്നതി 
നാലും; 

33 /1728/ S 


താഴെ 


2 


ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.0880 ഹെക്റർ വിസ്തീർണ്ണ 
ത്തിൽ അല്പം കൂടുതലോ കുറവോ വരുന്നതുമായഭൂമി ഒരു പൊതുക്കാര്യ 
ത്തിന്, അതായത്,കുത്തിയതോട് ടെലഫോൺ എക്സ്ചേഞ്ച് നിർമ്മിക്കുന്ന 
തിന് ആവശ്യമാണെന്ന്ഇതിനാൽ പ്രഖ്യാപിക്കുകയും, പ്രസ്തുത ആക്റ് 
7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവു വാങ്ങുന്നതിന് ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറോടു 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

(പസ്തുത സ്ഥലത്തിന്റെ ഒരു പ്ലാൻ ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ 
ആഫീസറുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ്, സമയത്ത് എപ്പോൾ 
വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതുമാണ്. 

പട്ടിക 
ജില്ല ആലപ്പുഴ. 

താലൂക്ക്-ചേർത്തല . 
വില്ലേജ - തുറവൂർ വടക്ക്. 
( ഏകദേശ വിസ്തീർണ്ണം) 

വിവരണം- പുരയിടം . 
കമ നമ്പർ സർവ്വേ നമ്പർ 

വിസ്തീർണ്ണം 

( ഹെക്ററിൽ 
302/17 ബി 1 

0.0131 
302/18 

0.0486 
302 /19-6 

0.0263 


CON 


ആകെ 


0 0880 


ഗവർണ്ണറുടെഉത്തരവുപകാരം, 

പി . ശങ്കരൻ നായർ, 

ഗവ ; അഡീഷണൽ സെക്രട്ടറി . 
വിശദീകരണക്കുറിപ്പ് 
ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളി 
പ്പെടുത്തുന്നതിനുള° ദേശിച്ചുളളതാണ്. 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2/4/63/ജുഡീഷ്യൽ II എന്ന 
വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറെ ആവശ്യത്തി 
നായി 

ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി, ഭരമേല്പിച്ചിരിക്കുകയും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത്കുത്തിയതോടു 
ടെലിഫോൺ എക്... “ചേഞ്ചു കെട്ടിടം പണിയുന്നതിന് ആവശ്യമുണ്ടെന്ന് 
കേരള സർക്കാരിനു ബോദ്ധ്യം വന്നിട്ടുളളതുമാകുന്നു . 

(പസ്തുത ആവശ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുളളതാണ് 
പ്രഖ്യാപനം. 


ഈ 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


Reg. No. KL/TV (N )/ 12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 


PUBLISHED BY AUTHORITY 


31st May 1982 
Vol. XXVII ] Trivandrum ,Monday, 

[No. 397 
10th Jyaistha 1904 ( Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport B ) Department 

NOTIFICATION 


No. 4879 / TB2/82 / TF & P. 

Dated , Trivandrum , 24th May 1982. 
S.R.O. No. 684/82.- Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has in 
Notification No. 2/4/63 Judicial II dated 31-5-1963 entrusted the 
Government of Kerala , with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962) in 
relation to the acquisition of lands for the purpose of the Union in the State 
of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for doubling rail track between Wadakanchery and 
Mulangunnathukavu Railway Stations; 

Now , therefore notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 
of the said Act. 

Under subsection (4 ) of section 19 of the said Act the Government 
direct that in view of the urgency of the case, the provisions of section 5 
of the Act shall not apply to this case . 

33/1729 / S . 


2 


SCHEDULE 
District - Trichur . 


. Taluk - Talappilly . 


Village - Minalur. 


Block No. - 235 . 
( The extent given is approximate) 

Classification 


Sl. No. 


Sy. No. 


1 
2 


3/1 
3/2 


Wet row Dry 


Extent in 
Hectare 
0.0384 
0.0384 


5 


Total 


0.0768 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 /4 /63/Judl . II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of Central Government in the State , and it 
appears to the State Goverament that the lands mentioned in the Schedule 
above are needed for a public purpose viz ., for doubling of rail track 
between Wadakanchery and Mulangunnathukavu . 

This notification is intended for the above purpose. 
എസ്. ആർ. ഒ 0. നമ്പർ 684 /82. - ഇൻഡ്യൻ 
ഭ ര ണ ഘ ട ന 

258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമുലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി, 31-5-1963 - ലെ 21463/ജുഡീഷ്യൽ II എന്ന വിജ്ഞാപന പ്രകാരം 
കേരള സംസ്ഥാനത്തു . യൂണിയൻ ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കു 
ന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) 
അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ 
സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതാ 

വടക്കാഞ്ചേരി റയിൽവേ സ്റേറഷനും മുളങ്കുന്നത്തുകാവ് റയിൽവേ 
സ്റേറഷനും ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ 
ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ കേരള സർക്കാരിന് തോന്നുന്നതിനാലും; 
ഇപ്പോൾ , അതിനാൽ അതു സംബന്ധിച്ച നോട്ടീസ് 

അതുമായി 
ബന്ധപ്പെട്ട എല്ലാപേർക്കും പ്രസ്തുത ആക° ട് 3 -ാം വകുപ്പ് 1) -ാം ഉപ 
വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഇതിനാൽ നൽകുന്നു . 
(പസ്തുത ആക്ട് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം 

സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്°° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിയിൽ ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 


യത 


പട്ടിക 

ജില്ല തൃശ്ശൂർ, 
താലൂക്ക°_തലപ്പിളളി . 

വില്ലേജ്_മിണാലൂർ. 
( ബ്ലോക്ക് നമ്പർ 235) 
( സുമാർ വിസ്തീർണ്ണമാണ് നരകിയിരിക്കുന്നത്) 
കമനമ്പർ സർവ്വ 

ഇനം 

വിസ്തീർണ്ണം 
നമ്പർ 

ഹെക്ടര് 
3/1 നിലം ഇപ്പോൾ പുരയിടം 

0.0384 
2 32 

0.0384 


13 


ആകെ 


0.0768 


വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ ° ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് .) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/ 4/ 63/ജുഡീഷ്യൽ II 
എന്ന 

നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ 
ഉപയോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയുംമുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് വടക്കാ 
ഞ്ചേരിക്കും മുളങ്കുന്നത്തുകാവിനും ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്ന 
തിന് ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിനു തോന്നുകയും ചെയ്യുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor , 

P. SANKARAN NAIR , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. F. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1982. 


Reg . No. KL/TV (N )/12 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII] Trivandrum , Monday, 


31st May 1982 

[No. 399 
10th Jyaistha 1904 (Saka) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport B ) Department 

DECLARATION 
No. 6235 /TB2/82 /TF & P. 

Dated , Trivandrum , 24th May 1982 . 
S. R. O. No. 686 /82. - Whereas in exercise of the powers conferred by 
clause (1) of the Article 258 of the Constitution of India the President 
has in Notification No. 2/4/63/Jud ). II dated 31-5-1963 entrusted the 
Government of Kerala , with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962 ) 
in relation to the acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And , whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification No. 32317/TB2 /81 /TF & P 
dated the 3rd December, 1981 in respect of the lands specified in the sche 
dule below has been published as S.RO.No. 1540/81 in the Kerala 
Gazatte Extraordinary No. 1015 dated the 29th December, 1981; 

And, whereas, under subsection (4 ) of section 19 of the said Act the 
Government ofKerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shail not apply to the lands specified 
in the schedule below ; 

And , whereas, the Government of Kerala are satisfied that the said lands 
have to be acquired for a public purpose ; 

33/1731/82 /J . 


2 


Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
mesuring G.1290.5 Hectare be the same a little more or less, are needed 
for a public purpose to wit for doubling rail track between Mulangunnathu 
kavu and Trichur Railway stations and under section 7 of the said Act 
direct the Special Tahsildar ( Land Acquisition ) Railways, Trichur -3 to take 
order for the acquisition of the lands. Further, under subsection (1) of 
section 19 of the said Act, Government direct that the Collector may take 
possession of the lands on the expiry of fifteen days from the date of public 
cation of the notice mentioned in subsection ( 1) of section 9 of the said Act . 

A plan of the lands is kept in the office of the Special Tahsildar (Land 
Acquisition ) Railways, Trichur- 3 and may be inspected at any time during 
office hours. 

SCHEDULE 

District - Trichur . 
Taluk - Trichur . 

Block No.- 220 

Village - Trichur . 
( The extent given is approximate ) 
Serial No. Survey No. Description 

Extent in 

Hectares 
1878 /1-8 

Dry 

0.0187 
1878 /2-9 

0.0274 
1878/ 3-10 

O 0133 
1878/ 4-11 

0.0068 
5 1878 /7-12 

0 0037 
1879/1 

0.0040.5 
1879/2 

0.0121 
8 1879/3 

0.0121 
18794 

0.0162 
10 187975 

0.0081 
11 2788 /1-3 

0.0066 


2 
3 
4 


33 


3 ) 


93 


33 


9 


9 


Total 


0.1290.5 


Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with thier corsent the powers 
to acquire land for the use ofthe Central Government in the State and it 
appears to the State Government that the land mentioned in the schedule 
above is need for a public purpose viz . for the doubling of rail track 
between Mulangunnathukavu and Trichur Railway stations. 

This declaration is intendent for the above purpose . 


3 


എസ്. ആർ. ഒ . നമ്പർ 686/82. - ഇൻഡ്യൻ ഭരണഘടന 258-ാം അനുഛേദം, 
(1) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, രാഷ്ടപതി, 
31-5-1963 - ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം കേരള 
സംസ്ഥാനത്ത്, യൂണിയൻ ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു 
സംബന്ധിച്ച്, 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് (1962 - ലെ 21) 
അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ , കേരള സർ ക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആകടം (1962- ലെ 21) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമിയെ സംബ 
ന്ധിച്ച് 1981 ഡിസംബർ 3 -ാം തീയതിയിലെ 32317 / ററി ബി 2/81 ററി, എഫ് 
ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം എസ്.ആർ. ഒ. 1540/81 എന്ന നമ്പരായി 
1981 ഡിസംബർ 29 -ാം തീയതിയിലെ 1015 -ാം നമ്പർ കേരള അസാധാരണ 
ഗസററിൽ പരസ്യപ്പെടുത്തിയിട്ടുളളതിനാലും; 

സംഗതിയുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ചു ( പസ്തുത ആക° s ° 5ാം 
വകുപ്പിലെ വ്യവസ്ഥകൾ ഈ സംഗതിക്കു ബാധകമാകുന്നതല്ലെന്ന് പ്രസ്തുത 
ആക° s ° 19 -ാം വകുപ്പു ( 4) -ാം ഉപവകുപ്പു പ്രകാരം സർക്കാർ നിർദ്ദേശിച്ചിട്ടുളള 
തിനാലും; 

(പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനുവേണ്ടി വിലക്കെടുക്കേണ്ടതാ 
ണെന്നു കേരള സർക്കാരിനു ബോധ്യംവന്നിട്ടുള്ളതിനാലും; 

ഇപ്പോൾ , അതിനാൽ, താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.1290-5 
ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അല്പം കൂടുതലോ കുറവോ വരുന്നതുമായ 
ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത്മുളംകുന്നത്തുകാവിനുംതൃശൂരിനും 
ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിനു ആവശ്യമുണ്ടെന്നു പ്രസ്തുത 
ആക°s ° 6 -ാം വകുപ്പു പ്രകാരം കേരള സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുകയും, 
ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവു സ്വീകരിക്കാൻ പ്രസ്തുത 
ആക°° 7 -ാം വകുപ്പു പ്രകാരം തൃശൂർ 3- ലെ റയിൽവേ ( സ്ഥലമെടുപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാരോടു നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . മാതമല്ല 
(പസ്തുത ആക°s ° 9 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പു പ്രകാരമുളള നോട്ടീസ് 
(പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ 
കളക്ടർക്കു പസൗതുത ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നു പ്രസ്തുത 
ആക°s ° 19 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പു പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ പ്ളാൻതുശൂർ 3- ലെ റയിൽവേ ( സ്ഥലമെടുപ്പു ) സ്പെ 
ഷ്യൽ തഹശീൽദാരുടെആഫീസിൽ സൂക്ഷിച്ചിട്ടും ആഫീസ് സമയത്ത് 
എപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാം ; 11 കുന്നു . 


ക 


4 


പട്ടിക 

ജില്ല -തൃശൂർ 
താലൂക്ക ° _തൃശൂർ. 

വി ല്ലജ° - തരൂർ. 
( ബ്ളോക്ക് നമ്പർ 220) 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 
കമനമ്പർ സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
1878 /1-8 പുരയിടം 

0.0187, 
18782-9 

0. 0274 
1878/ 3-10 

0.0133 
187814-11 

0.0068 
1878 / 7-12 

| 0.0037 
1879/1 

0.0040.5 
1879/2 

0.0121 
1879/3 

0.0121 
1879/4 

0.01 62 
1879/5 

0 0081 
2788/ 1-3 

0.0066 


01 


3 : 


s 


3 


E5ഥ2-00+usNe 


3 


1 


33 


13 


2 


ആകെ 


0.1290.5 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിന്റെ പൊതുഉദ്ദേശം 
വെളിപ്പെടുത്തുന്നതിനുദ്ദേശിച്ചുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2 /4 /63 /ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം ഈ സംസ്ഥാനത്ത് കേന്ദ സർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് മുളംകുന്നത്തുകാവ് 
റയിൽവേ സ്റേറഷനുംതൃശൂർ റയിൽവേ സ്റേറഷനും ഇടയ്ക്കുളള റയിൽപ്പാത 
ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് കേരള സർക്കാരിന് ബോധ്യംവന്നി 
ട്ടുള്ളതുമാകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യം സാധിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് 
ഈ പ്രഖ്യാപനം. 


By order of the Governor, 

P , SANKARAN NAIR , 
Additional Secretary . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1982 , 


Reg. No. KL / TV (N )/12 


Government of Kerala 

1982 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII ] Trivandrum , Monday, 


31st May 1982 

[No. 400 
10th Jyaistha 1904 ( Saka) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport-B ) Department 

DECLARATION 
No. 5994 / TB2/82 /TF & P . 

Dated, Trivandrum , 24th May 1982 . 
S.R.O. No. 687 /82. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has 
in Notification No. 2 /4 /63/Judl. II datcd 31-5-1963 entrusted the Govern 
ment of Kerala , with their consent, the functions of the CentralGovernment 
under the Kerala Lard Acquisition Act, 1961 (21 of 1962), in relation to 
acquisition of lands for the purpose of the Union in the State of Kerala; 

And whereas, under subsection (1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) ,Notification No. 31413/TB2/81/ TF & P dated 
the 17th November, 1981 in respect of the lands specified in the schedule 
below has been published as S. R. O. No. 1361/81 in the Kerala Gazette 
Extraordinary No. 913 dated the 19th November, 1981 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case 
the provisions of section 5 of the Act shall not apply to the landsspecified in 
the schedule below ; 

And whereas, the Government of Kerala are satisfied that the said lands 
have to be acquired for a public purpose ; 

Now , therefore, the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
measuring 0.0566 hectare be the same a little more or less, are needed for a 

33 /1732 /J. 


2 


public purpose , to wit for the formation of O.S. 28/79 Additional Block I 
in connection with the doubling of rail track between Olavakkot and Shora 
nur Railway Stations and under Section 7 of the said Act direct the Special 
Tahsildar for Land Acquisition (Railways), Ottapalam to take order for 
the acquisition of the said lands. Further , under subsection (1 ) of section 19 
of the said Act, theGovernment direct that the Collector may take possession 
of the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1) of section 9 of the said Act. 

A plan of the lands is kept in the office of the Special Tahsildar 
for Land Acquisition (Railways), Ottapalam and may be inspected at any 
time during office hours. 

SCHEDULE 

District --Palghat. 
Taluk - Ottapalam . 

Village - Vaniamkulam . II 
Desom - Chorottur . 
(O.S.28/79 Additional Block I) 

( The extent given is approximate) 
Sl. No. Survey and Sub 

Description 

Extent in 
Division No. on registry on 

Hectare 
Old New 

ground 
61A / 12 61 A /13 Garden Dry 0.0040 
61A /12 • 61 A / 14 

0.0040 
61B 61 B 

0.0486 


NM 


9 ) 


3 ) 


3 ) 


9 


Total 


0.0566 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent 
powers to acquire lands for the use of Central Government in the State 
and it appears to the State Government that the lands mentioned in the 
schedule above is needed for a public purpose, viz . for the doubling of rail 
track between Olavakkot and Shoranur Stations. 

The declaration is intended for the above purpose . 
ng m . m . 2. MMJ8 687 82. - omidjad 

258-00 
OMAI°CADB . (1) -0 . ledow.jelemoogs wow do 0603 omewoonlay , 
0 ° LS 0 31-5-1963 -oe 2/4/1963/03 w2041308 II nym നമ്പർ 
വിജ° ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യങ്ങൾക്കായി 
e207 chesconasjon mm motumºwlaj" , 1961-6e aos mºlensatº 
Brodºs 

(1962-6 21) lumumnj38 QALBMUBANOOlondo ചുമതലകൾ 
കരള സർക്കാരിനെ 

അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കു 
malmoesj .; 


ര ണ ഘ 6 ന 


3 - 


താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള സ്ഥലത്തെ സംബന്ധിച്ച് 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 ) പ്രകാരം 1981 നവംബർ17 -ാം 
തീയതിയിലെ 31413|ററിബി2/ 81/ ടി . എഫ്. ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാ 
പനം 1981 നവംബർ 19 -ാം തീയതിയിലെ 913 -ാം നമ്പർ കേരള അസാധാരണ 
ഗസറ്റിൽ എസ്. ആർ. ഒ. 1361/81 എന്ന നമ്പരിൽ പരസ്യപ്പെടുത്തിയിട്ടു 
ളളതിനാലും ; 

(പസ്തുത ആക°° 19 -ാം വകുപ്പ് (4) ഹം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച്, (പസ്തുത് ആക്ട് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമിക്ക് ബാധകമാകു 
ന്നതല്ലെന്ന് കേരള സർക്കാർ നിർദേശിച്ചിട്ടുളളതിനാലും ; 

(പസ്തുത ഭൂമി ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേ 
ണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 0.0566 
ഹെക്ടർ് വിസ്തീർണ്ണത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ 
ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് ഒലവക്കോട് റയിൽവേസ്റേറഷനും 
ഷൊർണ്ണൂർ റയിൽവേ സ്റേറഷനുമിടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതു 
സംബന്ധിച്ച് ഒ.എസ്. 28/79 അഡീഷണൽ ബ്ളോക്കു് 1 നിർമ്മിക്കുന്നതിന് 
ആവശ്യമുണ്ടെന്ന് പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം കേരള സർക്കാർ 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
ഉത്തരവു സ്വീകരിക്കുവാൻ പ്രസ്തുത ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം 
ഒററപ്പാലം റയിൽവേ) സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽദാരോട് നിർദേ 
ശിക്കുകയും ചെയ്യുന്നു . മാത്രമല്ല , പ്രസ്തുത ആക° 8 ° 9 -ാം വകുപ്പ് (1) -ാം 
ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് (പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ കളക്റ്റർക്ക് പ്രസ്തുത ഭൂമി 

കൈവശപ്പെടുത്താവുന്നതാണ് ന്ന് (പസ്തുത ആക° ട് 19 -ാം വകുപ്പ്(1 ) എം 
ഉപവകുപ്പ് പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ ഒററപ്പാലം (റയിൽവേ) സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാരുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതുമാകുന്നു . 

പട്ടിക 

ജില്ല പാലക്കാട്, 
താലൂക്ക്_ഒററപ്പാലം , 

വില്ലേജ° -വാണിയംകുളം. II. 
ദേശം - ചോറോട്ടൂർ, 
( ഒ , എസ്. 28/79 അഡീഷണൽ ബ്ലോക്ക് 1) 

(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 
കമനമ്പർ സർവ്വേനമ്പരും 

വിവരണം ( സ്ഥല വിസ്തീർണ്ണ 
സബ്ഡിവിഷൻ 

ത്തിന്റെ രജിസ്ററർ ഹെക്ടറിൽ 
നമ്പരും 

ചെയ്ത സമയത്ത 

ളളത്) 
61 എ /12 61 എ /13 തോട്ടം 

പുരയിടം 0.0040 
2 61 എ /12 61 എ /14 

0.0040 
61 ബി . 61 ബി 

0.0486 


1 


3 ) 


3 


ആ ക 


| 0.0566 


4 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ° ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി. 
പ്പെടുത്തുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്). 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2/4/ 63 /ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത ഒലവക്കോട് 
സ്റേറഷനും ഷൊർണ്ണൂർ സ്റേറഷനും ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കു 
ന്നതിന് ആവശ്യമുണ്ടെന്ന് സംസ്ഥാന സർക്കാരിനു ബോധ്യപ്പെട്ടിട്ടുളളതു 
മാകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യം സാധിക്കുന്നതിനു ° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
പ്രഖ്യാപനം. 


By order of the Governor, 

P. SANKARAN NAIR , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982. 


